Reg . No . രജി. നമ്പർ 
KL /TV ( N )/12/ 12 - 14 


Government of Kerala 
കേരള സർക്കാർ 

2012 


GOVERNO 


കരള 


ക്കാർ 


WNMENT OF 


KERAL 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


| 31st July 2012 
2012 ജൂലൈ 31 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 31 


Vol. LVII 
വാല്യം 57 | 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Sravana 1934 
1934 ശ്രാവണം 9 


PART III 
Labour Department 


നോട്ടീസ് 


(1 ) 


No. A 297/2012/ WCC 134/2007. 

2012 ജൂ ൺ 15 . 
ദി പ്രസിഡണ്ട്, മുകുന്ദപുരം താലൂക്ക്ഓട്ടോ കോ -ഓപ്പറേറ്റീവ് 
സൊസൈറ്റി ലിമിറ്റഡ് ( R 757 ) , ഇരിങ്ങാലക്കുട എന്ന 
തൊഴിലുട മയുടെ കീഴിൽ ജോലി നോക്കി വര 
അപകടമുണ്ടായി 8 - 9 - 2006 - ൽ മരണമടഞ്ഞ ലൂയിസ് എന്ന 
തൊഴിലാളിയുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി ദി ന്യൂ ഇൻഡ്യാ ഇൻഷ്വറൻസ് കമ്പനി ലിമിറ്റഡ് 
തൃശ്ശൂർ 3 ,37 , 797 (മൂന്ന് ലക്ഷത്തിമുപ്പത്തേഴായിരത്തി 
എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ മാത്രം) ഈ കാര്യാലയത്തിൽ 
കെട്ടിവച്ചിട്ടുണ്ട്. വർക്ക്മെൻസ് കോമ്പൻസേഷൻ ആക്ടിലെ 
2 ( 1) ( ഡി ) വകുപ്പ് അ നു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം 
മരണമടഞ്ഞ ലൂയിസിന്റെ ആശ്രിതരായി ത്രേസ്യാമ്മ ( ഭാര്യ ), 
മച്ചിങ്ങൽ വീട്, പന്തല്ലൂർ, നെല്ലായി പി . ഒ., തൃശ്ശൂർ ജില്ല 
മാത്രമേയുള്ളുവെന്ന് അ സി സ്റ്റന്റ് ലേബർ ഓഫീസർ 
ഇരിങ്ങാലക്കുട അന്വേഷണം നടത്തി അറിയിച്ചിട്ടു ണ്ട് . 
അപ്രകാരമുള്ള ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് 
ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസ 
ത്തിനകം എന്റെ മുമ്പാകെ എഴുതി സമർപ്പി ക്കേ ണ്ട തും 
ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയപരിധിക്കകം 
യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തിക്ക് വിതരണം ചെയ്യുന്നതാണ്. 
അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ പരിഗണി 
ക്കുന്നതല്ല. 


No. A 412/2012/ WCC 153/2010. 

2012 ജൂ ൺ 15. 
- പി. രാമദാസ് s / o Late ശ്രീധരമേനോൻ, പുളിക്കൽ 
വീട്, കുറ്റുമുക്ക്, പി . ഒ. രാമവർമപുരം, തൃശ്ശൂർ ജില്ല എന്ന 
തൊഴി ല ട മ യുടെ കീഴിൽ ജോലി നോക്കി വര 
അ പ ക ട മു ണ്ടാ യി മ ര ണ മടഞ്ഞ വാസു ദേ വ ൻ എന്ന 
തൊഴിലാളിയുടെആശ്രിതർക്ക് നഷ്ടപരിഹാരം നൽകുന്ന 
തിനായി വർക്ക് മെൻ സ് കോമ്പൻ സേ ഷൻ ആക്ട്ടില 
2 (1) ( ഡി ) വകുപ്പ് അനുസരിച്ച് നിർവചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി (1) എ . ആർ. രാധിക ( ഭാര്യ ) (2) കെ . വി . ശ്രീരാഗ് 
( മൈനർ മകൻ) (3) കെ . കെ . കുഞ്ഞമ്മു (അമ്മ), കോലാടിക്കുന്ന് 
വീട്, കിണാവല്ലൂർ, പറളി, പാലക്കാട് എന്നിവർ മാത്രമേയുള്ളു 
വെന്നും അസിസ്റ്റന്റ് ലേബർ ഓഫീസർ, ഒന്നാം സർക്കിൾ, 
പാലക്കാട് അന്വേഷണം നടത്തി അറിയിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള 
ആശ്രിതരാണെന്ന് അവകാശപ്പെടാവുന്ന മറ്റ് ആരെങ്കിലും 
ഉണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം ഈ നോട്ടീസ് കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 15 ദിവസത്തിനകം 
എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേണ്ടതും ആയത് തെളിയി 

ക്കേ ണ്ട തുമാ ണ് . നിർദ്ദിഷ്ട സമ യ ത്തി നകം യാതൊരു 
അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരത്തുക 
മുഴു വ നും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിത ര ണം 
ചെയ്യുന്നതാണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 

- ( ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ 

കമ്മീഷണർ ഫോർ 
കമ്മീഷണറുടെ 

വർക്ക്മെൻസ് കോമ്പൻസേഷൻ. 
കാര്യാലയം, തൃശ്ശൂർ. ( ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ) 


12th JUNE 2012 ) 


LABOUR DEPARTMENT 


102 


നോട്ടീസ് 


കോഴിക്കോട് എന്നിവർ മാത്രമേയുള്ളുവെന്ന്റിപ്പോർട്ട് ചെയ്തി 
രിക്കുന്നു . അപ്രകാരമുള്ള ആശിതരാണെന്ന് അവകാശ 
പ്പെടുന്ന മറ്റ് ആരെങ്കിലുമുണ്ടെങ്കിൽ അവർക്കുള്ള അവകാശം 
ഈ നോട്ടീസ് കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി. 
15 ദിവസത്തിനകം എന്റെമുമ്പാകെ എഴുതി സമർപ്പിക്കേ 
ണ്ടതും ആയത് തെളിയിക്കേണ്ടതുമാണ്. നിർദ്ദിഷ്ട സമയത്തി 
നകം യാതൊരു അവകാശവാദവും ലഭിച്ചില്ലെങ്കിൽ നഷ്ടപരിഹാ 
രത്തുക മുഴുവനും മേൽപ്പറഞ്ഞ വ്യക്തികൾക്ക് വിതരണം 


- 


ന 


നമ്പർ ഡബ്ലു . സി . 295 / 03 . 

- 2012ജൂ ലൈ 3, 
- ഹസീ. എ . പി. ബാവ & കമ്പനി എന്ന സ്ഥാപനത്തിന്റെ 
കീഴിൽ ജോലിനോക്കി വരവെ മാരകമായി അപകടമുണ്ടായി 
മരണമടഞ്ഞ ശ്രീ . ജെൻ കിഷൻ, കളത്തിൽ ചെട്ടിക്കണ്ടി, 
പാവങ്ങാട് ( പി . ഒ .) , കോഴിക്കോട് എന്നവരുടെ ആശ്രിതർക്ക് 

തൊഴിലാളി നഷ്ടപരിഹാരം നൽകുന്നതിനായി 3,22,901, (മൂന്ന് 
ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് 
രൂപ മാത്രം) ഈ ഓഫീസിൽ കെട്ടിവച്ചിട്ടുണ്ട്. തൊഴിലാളി 
കൾക്കുള്ള നഷ്ട പ രി ഹാ ര ആക്ടിലെ 2 ( 1) ( ഡി ) 
വകുപ്പ് അ നു സ രിച്ച് നിർ വ ചിച്ച പ്രകാരം ടിയാന്റെ 
ആശ്രിതരായി (1) കെ . ദീപ , ( വിധവ ) , (2 ) ദിവ്യജോതി (മകൾ), 
കളത്തിൽ ചെട്ടിക്കണ്ടി, പാവങ്ങാട് ( പി . ഒ .), കോഴിക്കോട് 
( 3) പ്രമി ( മാതാവ്), ചെമ്പയിൽ വീട്, അരക്കിണർ പി. ഒ., 


താണ്. അതിനുശേഷം സമർപ്പിക്കുന്ന അവകാശവാദങ്ങൾ 
പരിഗണിക്കുന്നതല്ല. 


റീജ്യണൽ ജോയിന്റ് 
ലേബർ കമ്മീഷണറുടെ 
ഓഫീസ്, 
കോഴിക്കോട്. 


- (ഒപ്പ്) 
ഡെപ്യൂട്ടി ലേബർ കമ്മീഷണർ 

( വർക്ക്മെൻസ് 
കോമ്പൻസേഷൻ കമ്മീഷണർ). 


